കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV( N )/634/2012-14 


GOVERN 


കർ 


കാർ 


രള സർക് 
INMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 സെപ്റ്റംബർ 16 
16th September 2014 

1190 ചിങ്ങം 31 
31st Chingam 1190 


നമ്പർ 


Vol. III 


No. | 36 


No . 


Thiruvananthapuram , 

Tuesday 


1936 ഭാദം 25 
25th Bhadra 1936 


PART III 
Co -operative Department 


ക്ലെയിം നോട്ടീസ് 


നമ്പർ 190/ 14. 


2014 ജൂ 


ലൈ 31. 


ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതലപ്പെടുത്തിയ ഏജന്റ് 
മുഖാന്തിരമോ അറിയിക്കേണ്ടതും, സംഘത്തിലേക്ക് അടച്ചു 
തീർക്കു വാനുള്ള തുകകൾ അടച്ചു തീർക്കണമെന്നുമുള്ള 
വിവരം ഇതിനാൽ പൊതുജനങ്ങളുടെയും സംഘവുമായി 
ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നവരെയും സംഘാംഗങ്ങളെയും അറി 
യിച്ചുകൊള്ളുന്നു . 


- ചങ്ങനാശ്ശേരി താലൂക്ക് കാർഷിക ഗ്രാമ വികസന ബാങ്ക് 
ക്ലിപ്തം നമ്പർ കെ . 953 - ന്റെ പ്രവർത്തനം കോട്ടയം സഹകരണ 
സംഘം ജോയിന്റ് രജി സ് ടാർ ( ജനറൽ) അവർകളു ടെ 
23 - 1 - 2014 - ലെ എ . ഇ .എൽ. 17 03 | 13 -ാം നമ്പർ ഉത്ത ര വ് 
പകാരം ലിക്വി ഡേറ്റ് ചെയ്യു ന്ന തിനും ആയ തി ലേക്ക് 
ലിക്വി ഡേ റ്ററായി വാഴൂർ യൂണിറ്റ് ഇൻ സ് പെ ക്ടറെ 
നിയ മിച്ചിട്ടുണ്ട്. ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും 
എന്തെങ്കിലും തുക കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ 
നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ രണ്ട്മാസത്തിനകം 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
വാഴൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ 
സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ) ആഫീസ് 


ചങ്ങനാശ്ശേരി. 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 

പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ: ശ്രീ . സി. സി. തോമസ്) 
നമ്പർ എ . ഇ . എൽ.- 2512 / 14 / കെ . ഡിസ്. 

2014 ജൂ ലൈ 31. 
വിഷയം : - സഹകരണ വകുപ്പ് ലിക്വിഡേഷൻ തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘം 3953 - സമാപീകരണം - 

പൂർത്തിയാക്കിയതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കേരളയുടെ 3 -6 -1964 - ലെ പി.എൽ. ബി . 4 - 16015/ 64 -ാം നമ്പർ ഉത്തരവ്. 

(2 ) സംഘം ലിക്വിഡേറ്ററുടെ 25- 4- 2014- ലെ എ . ഇ .എൽ 53/ 64 -ാം നമ്പർ നടപടിക്രമം. 
(3) അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തൊടുപുഴയുടെ 27 -6-2014 - ലെ എ . ഇ .എൽ 53 / 64 -ാം നമ്പർ കത്ത്. 


170 


KERALA GAZETTE 


[PART III 


- 3953 -ാം നമ്പർ തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനാൽ തിരുകൊച്ചി 
സഹകരണ നിയമം വകുപ്പ് 51(1) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവാകുകയും തൊടുപുഴ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ)- നെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 26- 8- 1964- ൽ ചാർജ്ജടുക്കുകയും 
സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- സൂചന (2 ) പ്രകാരം സംഘത്തിന്റെ സമാപീകരണ നടപടികൾ പൂർത്തിയായതായി ലിക്വിഡേറ്റർ റിപ്പോർട്ടു ചെയ്യുകയും 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്യുന്നതിന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 
ലിക്വിഡേറ്ററുടെ അപേക്ഷ തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) സൂചന ( 3) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തി ബാധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

- മേൽ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് 3953 -ാം നമ്പർ തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 
മൂന്ന് വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 

ക്ലിപ്തം നമ്പർ 3953 - തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ 

സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ നടപടിക്രമത്തിന്റെ പകർപ്പ് 
നമ്പർ എ . ഇ . എൽ. 53 / 64. 

2014 ജൂ ൺ 27. 
വിഷയം : - സമാപ്തീകരണം - തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 3953 - സംഘത്തിന്റെ 

രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് ( 74 ) പ്രകാരം റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്യുന്നത് - 

സംബന്ധിച്ച്. 
സൂചന - (1) സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കേരളയുടെ 3 -6- 1964- ലെ പി.എൽ. ബി. 4 - 16015 /64 -ാം നമ്പർ ഉത്തരവ്. 

(2 ) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) അവർകളുടെ 27 - 2- 2013. തീയതിയിലെ എ . ഇ .എൽ. 8329 /2012 -ാം നമ്പർ ഉത്തരവ്. 
(3 ) ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാറുടെ 23 - 6- 2014 - ലെ എ . ഇ .എൽ. 19112/ 2014 -ാം നമ്പർ ഉത്തരവ്. 

( 4) ലിക്വിഡേറ്ററുടെ 27 - 6 - 2014 - ലെ 1 -ാം നമ്പർ തീരുമാനം. 
ക്ലിപ്തം നമ്പർ 3953 തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി സൂചന (1) ഉത്തരവ് പ്രകാരം 
തൊടു പുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിനെ നിയമിക്കു കയും ലിക്വി ഡേ റ്റർ 26 - 8 - 1964 - ൽ ചാർജ്ജ്ടു ക്കു കയും 
ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ (26- 8- 1964 ) കടധനപട്ടിക ഇതോടൊപ്പം ചേർക്കുന്നു. 


ലിക്വിഡേറ്റർ ചാർജ്ജടുക്കുമ്പോൾ ( 26 - 8 -1964 ) ഉള്ള ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


267 . 91 


10000 


1940 . 10 


12917 


22917 


ഓഹരി: 
ഗവൺമെന്റ് 
അംഗങ്ങൾ 
കിട്ടാക്കട കരുതൽ 
വായ്പയ്ക്കുള്ളകരുതൽ 
അഡ്വാൻസുകൾ 
കൊടുക്കുവാനുള്ളത്: 

58 - 59 


നീക്കിയിരിപ്പ് 
ബാങ്ക് നിക്ഷേപം 
ഷെയർ മറ്റു സ്ഥാപനങ്ങളിൽ 
ക്രോപ്പ് ലോൺ 
പലിശ 
അകസാമാനം 


3000 


1412 . 00 
3000.00 
943. 00 


447 


877.00 


1195 . 51 


60 - 61 


2084 . 96 


61 - 62 


1099.37 


അഡ്വാൻസുകൾ 

10142.25 
കിട്ടാനുള്ളത് 
പലവക പലിശ 

56. 00 
വ്യാപാര നഷ്ടം 

3025. 69 
നരസിംഹ അയ്യരിൽനിന്നും 
കിട്ടാനുള്ളത് 62 - 63 മുതൽ 
63 - 64 വരെ 

സ്റ്റോക്കിൽ കുറവ് നരസിംഹ അയ്യരിൽ 302.40 
നിന്നും കിട്ടാനുള്ളത് 
നഷ്ടം 

9773 .59 


62 - 63 


332 . 47 


239 .34 


5051. 65 


- 100 .00 


63 - 64 
നരസിംഹ 
അയ്യരിൽ നിന്നും 
രൊക്കം കിട്ടിയത് 
സിൽബന്ധി ചെലവുകൾ 
ഡെലിഗേഷൻ ഫീസ് 
ആഡിറ്റ് ഫീസ് 
സൂപ്പർവിഷൻ ഫണ്ട് 


9 .00 


243.65 


71. 64 


ആക 


31739 . 94 


ആകെ 


ആകെ 


31739 .94 


31739.94 


244 


16th SEPT. 2014] 


CO -OPERATIVE DEPARTMENT 


171 


ടി കടധനപട്ടിക പ്രകാരമുള്ള ആസ്തി ബാദ്ധ്യതകളിൽ കാലാകാലങ്ങളിൽ വന്ന ലിക്വിഡേറ്റർമാർക്ക് ഈടാക്കി എടുക്കാൻ 
കഴിഞ്ഞതും, നിയമാനുസൃതം അടയ്ക്കേണ്ട തുകകൾ അടച്ചതിന് ശേഷം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞവ കൊടുത്തു 
തീർത്തതിന് ശേഷം നിലവിലുള്ള ലിക്വിഡേറ്റർക്ക് കൈമാറിയ ഫയൽ പ്രകാരമുള്ള 29 - 6- 2011 വരെയുള്ള വരവ് ചെലവ് കണക്കും 
29 - 6- 2011- ലെ കടധന പട്ടികയും ചുവടെ ചേർക്കുന്നു. 


29 - 6- 2011 തീയതി വരെയുള്ള വരവ് ചെലവ് കണക്ക് 


വരവ് 


തുക 


ചെലവ് 


തുക 


ഐ . ഡി . സി. ബി . തൊടുപുഴ ബ്രാഞ്ച് 


1610 . 35 


ഗവൺമെന്റ് ഷെയർ തിരികെ 


3696. 00 


ലിക്വിഡേറ്റർ അഡ്വാൻസ് 


71.00 


2125 . 43 


ഐ . ഡി . സി. ബി . തൊടുപുഴ 
ബ്രാഞ്ച് 


1004 . 46 


സൂപ്പർവിഷൻ ഫണ്ട് അടച്ചത് 


71. 64 


പലിശ വരവ് ഐ . ഡി . സി. ബി . 
തൊടുപുഴ ബ്രാഞ്ച് 


ഷെയർ തിരികെ ഡി. സി. ബി കോട്ടയം 


400.00 


2 . 00 


ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ 
ക്യാപ്പിറ്റൽ ചാർജ്ജ് 
കൂലി ചാർജ്ജ് 


25 . 00 


21. 11 


ഷെയർ തിരികെ മാർക്കറ്റിംഗ് 
ഫെഡറേഷൻ 


കറന്റ് അക്കൗണ്ട് ഡി. സി. ബി കോട്ടയം 


36. 64 


പായ്ക്കിംഗ് ആന്റ് ക്ലീനിംഗ് 


1. 00 


എസ്. ബി. റ്റി. തൊടുപുഴ 


45.61 


ഫാറം 


2 . 34 


ഫർണിച്ചർ ലേലം 


1100, 20 


5. 50 


ഇൻസിഡന്റൽ ചാർജ്ജ് 
കോർട്ട് ഫീ സ്റ്റാമ്പ് 


ഡി. സി. ബി. പലിശ വരവ് 


227. 04 


6. 00 


2250 . 53 


ഡി. സി. ബി . എറണാകുളം 


3789 . 99 


തൊടുപുഴ എസ്. സി . ബി.- ൽ നിന്നും 
പിൻവലിച്ചത് 
എസ്. ബി. പിൻവലിച്ചത് ഡി . സി. ബി. 
ഡി. സി. ബി . എറണാകുളം 


3922 . 39 


പോസ്റ്റേജ് 


26. 55 


അഡ്വാൻസ് 


374 . 69 


ലേല ചിലവ് 


4 .00 


ടൂർ ചാർജ്ജ് 


2 .00 


ലിക്വിഡേഷൻ ചാർജ്ജ് 


250 . 89 


പരസ്യം 


50.00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


6 . 75 


ആഡിറ്റ് ഫീസ് 


487 . 30 


സൊസൈറ്റി അഡ്വാൻസ് 


716 . 43 


0 . 60 


നീക്കിയിരിപ്പ് വ്യത്യാസം 
ലിക്വിഡേറ്റർ 


ആകെ 


ആകെ 


10997 . 62 


ആകെ 


11265.53 


മുന്നിരിപ്പ് 


267. 91 


നീക്കിയിരിപ്പ് 


ഇല്ല 


ആകെ മൊത്തം 11265 . 53 


ആകെ മൊത്തം 


11265.53 


245 


172 


KERALA GAZETTE 


[PART III 


29 - 6 - 2011- ലെ കടധനപട്ടിക 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


987. 00 


6304 


3000.00 


12917 


19221. 00 


943.00 


ഓഹരി 
ഗവൺമെന്റ് 
അംഗങ്ങൾ 
കിട്ടാക്കട കരുതൽ 
വായ്പയ്ക്കുള്ളകരുതൽ 
അഡ്വാൻസുകൾ 
കൊടുക്കുവാനുള്ളത് 


3000 


9757.56 


447 


36 . 00 


4335.30 


3025 .69 


ഷെയർ മറ്റു സ്ഥാപനങ്ങളിൽ 
കോപ്പ് ലോൺ 
കിട്ടാനുള്ള പലിശ 
അഡ്വാൻസുകൾ കിട്ടാനുള്ളത് 
പലവക പലിശ 
വ്യാപാര നഷ്ടം 
നരസിംഹ അയ്യരിൽ നിന്നും 
കിട്ടുവാനുള്ളത് 62- 63 മുതൽ 
63 - 64 വരെ 
സ്റ്റോക്കിൽ കുറവ് 
നരസിംഹ അയ്യരിൽ നിന്നും 
കിട്ടുവാനുള്ളത് 
അറ്റനഷ്ടം 


9 . 00 


302 . 40 


സിൽബന്ധി ചെലവ് 
ഡെലിഗേഷൻ ഫീസ് 


8940.65 


ആകെ 


27012 .30 


ആകെ 


27012 . 30 


മേൽ കടധനപട്ടിക പ്രകാരം 31- 1- 2013 വരെ സംഘത്തിന്റെ കണക്കുകൾ എ . ഇ .എൽ. ആഡിറ്റ് നടത്തുകയും 29 - 6 - 2011 - ൽ 
ലിക്വിഡേറ്റർക്ക് കൈമാറിയ കടധന പട്ടിക പ്രകാരം ഉള്ള മേൽ വിവരിച്ച ആസ്തി ബാദ്ധ്യതകൾ തന്നെ 31 -1-2013 - ൽ ബാക്കി 
നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 31- 1-2013- ലെ കടധന പട്ടിക പ്രകാരം ഉള്ള ആസ്തികൾ ഈടാക്കാനും ബാദ്ധ്യതകൾ കൊടുത്തു 
തീർക്കാനും സാധിയ്ക്കാത്ത സാഹചര്യത്തിൽ ടി ആസ്തി ബാദ്ധ്യതകളിൽ സർക്കാർ ഓഹരി മൂലധനം ഒഴികെ എഴുതി 
തള്ളുന്നതിന് അനുവാദത്തിന് ജോയിന്റ് രജിസ്ട്രാർ അവർകളോട് അപേക്ഷിച്ചുകൊണ്ട് ലിക്വിഡേറ്റർ തീരുമാനമെടുത്തിട്ടുണ്ട്. 
ആയതിന് സൂചന (2 ) പ്രകാരം എഴുതി തള്ളി ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. സർക്കാർ ഓഹരി മൂലധനമായി അടയ്ക്കുവാൻ ബാക്കി 
നിൽക്കുന്ന 6304 തിരിച്ചടയ്ക്കുന്നതിന് സംഘത്തിൽ നീക്കിയിരിപ്പോ ആസ്തിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ ടി തുക എഴുതി 
തള്ളുന്നതിന് അനുവാദത്തിനായി ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാറോട് അപേക്ഷിച്ചുകൊണ്ട് ലിക്വിഡേറ്റർ തീരുമാന 
മെടുക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ സൂചന 3 പ്രകാരം ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർ ടി തുക 
എഴുതി തള്ളിഉത്തരവായിട്ടുണ്ട്. ലിക്വിഡേഷന്റെ ഭാഗമായുള്ള സംഘത്തിന്റെ കണക്കുകൾ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ എ . ഇ .എൽ.ആഡിറ്റർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 

സംഘത്തിന്റെ അഡ്മിഷൻ രജിസ്റ്റർ ലഭ്യമല്ലാത്തതിനാൽ അവസാന പൊതുയോഗം വിളിച്ചു ചേർക്കുവാൻ ലിക്വിഡേറ്റർക്ക് 
സാധിക്കാതെ വന്നിട്ടുള്ളതാണ്. 

തുടർന്ന് കേരള സഹകരണ നിയമം വകു പ്പ് 74 അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ 
സ്വീകരിക്കുന്നതിന് ജോയിന്റ് രജിസ്ട്രാർ അവർകളോട് അപേക്ഷിക്കുന്നതിന് 27 -6 - 2014 തീയതിയിൽ ലിക്വിഡേറ്റർ തീരുമാനിച്ചിട്ടുണ്ട്. 

27 - 6 - 2014 തീയതിയിലെ ബാക്കിപത്രം 


ബാദ്ധ്യത 


തുക 


ആസ്തി 


തുക 


ബാദ്ധ്യത 


ഇല്ല. 


ആസ്തി 


ഇല്ല. 


ഈ സാഹചര്യത്തിൽ താഴെ ചേർത്ത പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ 3953 തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായ എന്നിൽ അർപ്പിതമായ 
അധികാരം ഉപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73 (3) പ്രകാരം മേൽ സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് 
കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ഇടുക്കി ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ അവർകളോട് ശുപാർശ ചെയ്യുന്നതിന് തീരുമാനിച്ചു . 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
ഇടുക്കി, പൈനാവ്. 


( ഒപ്പ്) 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


246 


16th SEPT. 2014] 


CO -OPERATIVE DEPARTMENT 


173 


ക്ലിപ്തം നമ്പർ 3953 - തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘം- ലിക്വിഡേറ്ററുടെ നടപടിക്രമം 


-- തീരുമാനം നമ്പർ 1- തീയതി 27 - 6 - 2014 
ക്ലിപ്തം നമ്പർ 3953 -ാം നമ്പർ തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ പ്രവർത്തനം 
സമാപ്തീകരിച്ചതിനാൽ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന നടപടിക്രമം 
സ്വീകരിക്കുന്നതിന് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) അവർകളോട് അപേക്ഷിക്കുന്നതിന് തീരുമാനിച്ചു . 


ലിക്വിഡേറ്റർ, 
- തൊടുപുഴ പെപ്പർ മാർക്കറ്റിംഗ് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 3953/ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തൊടുപുഴ. 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ. ശ്രീ . സി. സി. തോമസ്) 


നമ്പർ എ . ഇ . എൽ. 3346 / 14 / കെ . ഡിസ്. 

2014 ജൂ ലൈ 31. 
വിഷയം: - കെ . 54 പെരിങ്ങാശ്ശേരി ഗിരിജൻ സഹകരണ സംഘം - സമാപ്തീകരണം പൂർത്തിയായതിനാൽ കേരള 

സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന:- (1) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഇടുക്കിയുടെ എസ്. സി. റ്റി . എം . 7528/ 88 -ാം നമ്പർ ഉത്തരവ്. 

(2) സംഘം ലിക്വിഡേറ്ററുടെ 7 -5 -2014 - ലെ ബി. 1436/2001 -ാം നമ്പർ നടപടിക്രമം. 
- (3) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തൊടുപുഴയുടെ 7 - 5 - 2014 - ലെ ബി . 1436 /2001 -ാം നമ്പർ കത്ത്. 


കെ 54 -ാം നമ്പർ പെരിങ്ങാശ്ശേരി ഗിരിജൻ സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ നിയമം 
വകുപ്പ് 71 ( 1 ) (പകാരം സമാ പ് തീ ക രണത്തിന് സൂചന ( 1 ) പ്രകാരം ഉത്ത ര വാ കു കയും തൊടു പു ഴ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് 
ലിക്വിഡേറ്റർ 1- 2 - 2006 - ൽ ചാർജ്ജടുക്കുകയും സമാപീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


- മേൽ സൂചന ( 2) പ്രകാരം സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയായതായും കേരള സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്യണമെന്നും ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ അപേക്ഷ 
സൂചന ( 3 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തൊടുപുഴ ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ ലിക്വിഡേഷൻ 
കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. സംഘത്തിന് നിലവിൽ ആസ്തി 
ബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


മേൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ്74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന 
അധികാരം ഉപയോഗിച്ച് കെ . 54 -ാം നമ്പർ പെരിങ്ങാശ്ശേരി ഗിരിജൻ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്തു കൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


പെരിങ്ങാശ്ശേരി ഗിരിജൻ സഹകരണ സംഘം- ക്ലിപ്തം നമ്പർ കെ . 54 

ലിക്വിഡേറ്ററുടെ നടപടിക്രമത്തിന്റെ പകർപ്പ് 


നമ്പർ ബി . 1436 / 2001 . 


2014 മേയ് 7 . 


വിഷയം: - സമാപ്തീകരണം- പെരിങ്ങാശ്ശേരി ഗിരിജൻ സഹകരണ സംഘം-- അവസാന നടപടിക്രമം - രജിസ്ട്രേഷൻ റദ്ദ് 

- ചെയ്യുന്നതിനുള്ള നടപടിക്രമം സംബന്ധിച്ച്. 
സൂചന: - (1) ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 18 - 1- 2006 -ാം തീയതിയിലെ എസ്. സി . റ്റി. എം . 

7528/ 88 -ാം നമ്പർ ഉത്തരവ്. 
(2) ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ31-3 - 2014 -ാം തീയതിയിലെ എ . ഇ . എൽ. 

8137 / 12 -ാം നമ്പർ ഉത്തരവ്. 


(3) ലിക്വിഡേറ്ററുടെ 29 -4 - 2014 -ാം തീയതിയിലെ 1 -ാം നമ്പർ തീരുമാനം. 


(4) അങ്ങയുടെ 24- 2- 2014 -ാം തീയതിയിലെ എ . ഇ . എൽ. 8137 / 12 -ാം നമ്പർ ഉത്തരവ്. 


247 


174 


KERALA GAZETTE 


[PART III 


-- കെ . 54 -ാം നമ്പർ പെരിങ്ങാശ്ശേരി ഗിരിജൻ സഹകരണ സംഘത്തിനെ കേരള സഹകരണ നിയമം വകുപ്പ് 72 പ്രകാരം 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററായി ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയമിക്കുകയും 1-2 -2006- ൽ ലിക്വിഡേറ്റർ ചാർജ്ജ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 

ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട റിസർവ്വ് വനത്തിനുള്ളിൽ പെരിങ്ങാശ്ശേരി, മൂലക്കാട്, ചേലക്കാട്, ഉപ്പുകുന്ന്, 
വെണ്ണിയാനി ഉൾപ്പെടുന്ന പ്രദേശം പ്രവർത്തന പരിധിയായി 2- 2 - 1959 - ൽ രജിസ്റ്റർ ചെയ്യുകയും 13 - 3 - 1959 - ൽ പ്രവർത്തനം 
ആരംഭിക്കുകയും ചെയ്ത സംഘം അതിന്റെ നിയമാവലി പ്രകാരമുള്ള ഉദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്ന ഗിരിവർഗ്ഗക്ഷേമ പദ്ധതികൾ 
ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും തുടങ്ങിയ 19 ഉദ്ദേശങ്ങൾഒന്നുംതന്നെ നടത്തിവരാത്തതിനാൽ സംഘം ഏറെക്കാലം പ്രവർത്തന 
രഹിതമായിരുന്നു . ഈ സാഹചര്യത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് മേൽ സൂചന (1) - ലെ ഉത്തരവ് 
പ്രകാരം ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. 

- ലിക്വിഡേറ്റർ ചാർജ്ജ് എടുക്കുന്ന അവസരത്തിൽ നിയമാവലിയുടെ പകർപ്പ് 26 - 8 - 1986 മുതൽ 30 - 6 - 1993 വരെ 
രേഖപ്പെടുത്തലുകൾ ഉള്ള നാൾവഴിയും 1- 7 - 1993 മുതൽ 30 - 4 - 1997 വരെ രേഖപ്പെടുത്തലുകൾ ഉള്ളനാൾ വഴിയും 12 - 7 - 1995 മുതൽ 
9 -7 - 1999 വരെയുള്ള മിനിട്ട്സും ആണ് ലഭിച്ചിട്ടുള്ളത്. തൊടുപുഴ അസിസ്റ്റന്റ് ഡയറക്ടർ ആഡിറ്റ് ആഫീസിൽനിന്നും ലഭിച്ച 
സംഘത്തിന്റെ അവസാന ആഡിറ്റ് റിപ്പോർട്ട് എന്ന് ബോദ്ധ്യപ്പെട്ട 1979 - 80 വർഷത്തെ ആഡിറ്റ് റിപ്പോർട്ട് ആധാരമാക്കിയാണ് 
കണക്കുകൾ തയ്യാറാക്കിയിട്ടുള്ള ത് . സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ തിട്ടപ്പെടു ത്തു ന്ന തിന്റെ ഭാഗമായി സംഘം 
പ്രവർത്തിച്ചിരുന്നതിന്റെ സമീപ പ്രദേശങ്ങളായ ഉടുമ്പന്നൂർ പഞ്ചായത്ത് ആഫീസ്, ഉടുമ്പന്നൂർ വില്ലേജ് ആഫീസ്, ഉടുമ്പന്നൂർ 
സർവ്വീസ് സഹകരണ ബാങ്ക്, തൊടുപുഴ റൂറൽ സഹകരണ സംഘം, പെരിങ്ങാശ്ശേരി എക്സ്റ്റൻഷൻ കൗണ്ടർ, താലൂക്ക് ആഫീസ് 
തൊടുപുഴ, അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസ്, തൊടുപുഴ എന്നിവിടങ്ങളിൽ ക്ലെയിം നോട്ടീസ് പരസ്യപ്പെടുത്തിയിട്ടു 
ണ്ടായിരുന്നു . എന്നാൽ നിശ്ചിത സമയത്തിനകം ആരും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലിക്വിഡേറ്ററെ സമീപിച്ചിട്ടില്ല . 


ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിയിലെ ബാക്കി പത്രം ചുവടെ ചേർക്കുന്നു . 


ബാക്കിപത്രം 1 - 2 - 2006 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


ഇനം 


തുക 


ഇനം 


തുക 


ഓഹരി മൂലധനം 


47,879.00 


നിക്ഷേപം 


10 , 911 . 00 


3 ,651.38 


2 , 15 ,087. 46 


2, 615. 06 


50 . 00 


600 . 00 


2, 695 . 00 


3, 020. 64 


നീക്കിയിരിപ്പ് കൈവശം 2 ,139 . 44 
ബാങ്കിൽ 

1,511.94 
ഓഹരി മറ്റു സ്ഥാപനങ്ങളിൽ 
കെ . എസ്. ഡിൽ 

500 . 00 
ഐ . ഡി . ഡബ്ല . സി. എസ് . 500.00 
ഐ . ഡി . സി. ബി . 17 , 200 . 00 
കൂപ്പ് സെക്യൂരിറ്റി 

2 , 850.00 
ലാന്റ് മോർട്ട്ഗേജ് ബാങ്ക് 500 . 00 
എം . എഫ്. പി. 

249.00 
മറ്റ് നിക്ഷേപങ്ങൾ 
ഫർണീച്ചർ 
ഓഫീസ് ഉപകരണങ്ങൾ 
മെഷിനറി 
കുറവുകണ്ട് ചരക്കുകൾ 
ഉപയോഗശൂന്യമായ ചരക്കുകൾ 
അഡ്വാൻസ് ബ്യൂറ്റു 
അറ്റനഷ്ടം 


ബോറോവിംഗ്സ് 
തേയ്മാന ഫണ്ട് 
ക്യാപിറ്റൽ റിസർവ്വ് ഫണ്ട് 
കിട്ടാത്തതും സംശയാസ്പദവും 

ആയ ആസ്തികൾ 
ബിൽഡിംഗ് റിക്യുപ്മെന്റ് 
കുറവുകണ്ട ചരക്കുകൾ 
ഗ്രാറ്റുവിറ്റി കരുതൽ 
ഡെഡ് സ്റ്റോക്ക് 
ചിട്ടി 79/80 

104 / 70 
ഗ്രാന്റ് 
മറ്റു ബാദ്ധ്യതകൾ സ്റ്റാഫ് 
പി . എഫ്. 
അഡ്വാൻസ്ഡ്യൂബെ 


21,799.00 


4 , 772. 00 


8 , 912 .72 


714 . 56 


7034.94 


347.51 


290. 06 


536. 18 


26 ,996.00 


80 , 000. 00 


3 ,020. 64 


9 , 214. 61 


714. 56 
2 ,55, 186. 60 


81, 130. 41 


1,32 ,285 . 10 


വിഭജിക്കാത്ത ലാഭം 


311.57 


ആ 


കെ 


4 , 59 , 891 . 00 


ആ 


കെ 


4 , 59 , 891. 00 


248 


16th SEPT. 2014] 


CO -OPERATIVE DEPARTMENT 


175 


- സംഘത്തിന്റെ പേരിൽ ഉടുമ്പന്നൂർ സർവ്വീസ് സഹകരണ ബാങ്കിലുണ്ടായിരുന്ന സേവിംഗ്സ് നിക്ഷേപം, ഇടുക്കി ജില്ലാ 
സഹകരണ ബാങ്കിലുള്ള ഓഹരി, റിസർവ്വ് ഫണ്ട്, സ്റ്റാഫ് സെക്യൂരിറ്റി, സ്റ്റാഫ് പി. എഫ്., സേവിംഗ്സ് നിക്ഷേപങ്ങൾ, മൊത്ത 
വ്യാപാര സഹകരണ സ്റ്റോറിലുണ്ടായിരുന്ന ഓഹരി തുക എന്നിവ പിരിച്ചെടുത്തിട്ടുണ്ട്. ഫർണീച്ചർ ലേലം ചെയ്ത ഇനത്തിൽ ലഭിച്ച 
22,700 ജില്ലാ ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബാദ്ധ്യത ഇനത്തിൽ സർക്കാർ ഓഹരി " 20,000 ജില്ലാ ബാങ്ക് ബോറോ 
വിംഗ്സ് " 2,15 ,087. 46 ഉള്ളതിൽ 50,699.99 അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബാദ്ധ്യത ഇനത്തിൽ അംഗങ്ങളുടെ ഓഹരി മൂലധനം 

27,879 .00- ജില്ലാ ബാങ്ക് ബോറോവിംഗ്സ് 1, 64,387.47 -ം മതിയായ ബാങ്ക് നിക്ഷേപമോ നീക്കിയിരിപ്പ് തുക ഇല്ലാത്തതിനാലും 
നിക്ഷേപമായി 10 , 917 നിക്ഷേപ രജിസ്റ്റർ ലഭ്യമല്ലാത്തതിനാലും കൊടുത്തു തീർക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല . നിയമപ്രകാരമുള്ള 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 4,650 ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്കും അടച്ചിട്ടു 
ണ്ട്. ലിക്വിഡേഷൻ ചാർജ്ജ് - 13,525 ട്രഷറി അക്കൗണ്ടിലും അടച്ചിട്ടുണ്ട്. കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് - 142 അധികം 
അടച്ചതിന് അനുമതി നൽകിക്കൊണ്ട് സൂചന ( 4) ഉത്തരവ് ആയിട്ടുള്ളതാണ്. 


ലിക്വിഡേറ്ററുടെ ക്യാഷ് ബുക്ക് 

ചെലവ് 


വരവ് 


ഇനം 


തുക 


ഇനം 


തുക 


40 ,844 . 33 


4 ,933 . 44 


89, 668 . 99 


62 ,044. 33 


നിക്ഷേപത്തിന് ലഭിച്ച പലിശ 
നിക്ഷേപം പിൻവലിച്ചത് 

ഐ . ഡി. ഡബ്ല . സി . സി . എസ്. 
അഡ്വാൻസ്ഡ്യൂബൈ 
ഫർണീച്ചർ വിറ്റുവരവ് 


500.00 


13 , 525 . 00 


2 ,241. 00 


കണ്ടിജൻസി ചെലവുകൾ 
ജില്ലാ ബാങ്ക് നിക്ഷേപം 
ലിക്വിഡേഷൻ ചാർജ്ജ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
ഗവൺമെന്റ് ഷെയർ 
ബോറോവിംഗ്സ് 
അഡ്വാൻസ് ഡ ബെ 


4 , 650. 00 


22 ,700. 00 


20 ,000.00 


50,699.99 


2 ,241. 00 


ആകെ 


1, 55,954. 32 


ആകെ 


1,58,093.76 


മുന്നിരിപ്പ് 


2 , 139. 44 


നീക്കിയിരിപ്പ് 


ഇല്ല 


ആകെ 


1, 58, 093 .76 


ആകെ 


1, 58 ,093 .76 


- സംഘത്തിന്റെ അഡ്മിഷൻ രജിസ്ട്രർ ലഭ്യമല്ലാത്തതിനാൽ അവസാന പൊതുയോഗം വിളിച്ചു ചേർക്കുവാൻ ലിക്വിഡേറ്റർക്ക് 
സാധിക്കാതെ വന്നിട്ടുള്ളതാണ്. 

തുടർന്ന് കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ 
സ്വീകരിക്കുന്നതിന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മുഖേന ജോയിന്റ് രജിസാറോട് അപേക്ഷിക്കുന്നതിന് 29 - 4 - 2014 
തീയതിയിൽ ലിക്വിഡേറ്റർ തീരുമാനിച്ചിട്ടുണ്ട്. 


29 - 4 -2014 തീയതിയിലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


ഇനം 


തുക 


ഇനം 


തുക 


ഇല്ല 


ഇല്ല 


മേൽ സാഹചര്യത്തിൽ താഴെ ചേർത്ത പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


- കെ . 54 -ാം നമ്പർ പെരിങ്ങാശ്ശേരി ഗിരിജൻ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായ എന്നിൽ അർപ്പിതമായ അധികാരം 
ഉപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73 ( 3) പ്രകാരം മേൽ സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ഇടുക്കി ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാറോട് ശുപാർശ ചെയ്യുന്നതിന് തീരുമാനിച്ചു . 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
ഇടുക്കി, പൈനാവ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


249 


176 


KERALA GAZETTE 


[PART III 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 

പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 
( ഹാജർ: ശ്രീ . സി. സി. തോമസ്) 


നമ്പർ എ . ഇ .എൽ.- 3888/ 13 / കെ . ഡിസ്. 


2014 ജൂ 


ലൈ 31. 


വിഷയം : സഹകരണ വകുപ്പ് ലിക്വിഡേഷൻ ഇളംദേശം ബ്ളോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ഐ . 205 - സമാപ്തീകരണം പൂർത്തിയാക്കിയതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ഇടുക്കി ജില്ല സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ടെ 12 - 4- 2011 - ലെ എസ്. സി . റ്റി . എം . 7416 /2008 -ാം 

നമ്പർ ഉത്തരവ്. 


(2 ) സംഘം ലിക്വിഡേറ്ററുടെ 16 -5 - 2014 - ലെ സി 883/ 2008 -ാം നമ്പർ നടപടിക്രമം. 


(3) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തൊടുപുഴയുടെ 16 - 5 - 2014 - ലെ സി 883 / 2008 -ാം നമ്പർ കത്ത്. 


ഐ 205 -ാം നമ്പർ ഇളംദേശം ബ്ളോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘം പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ 
കേ രള സഹകരണ നിയമം വകുപ്പ് 71( 1 ) പ്രകാരം സംഘം പ്രവർത്തനം സമാ പീകരണത്തിന് സൂചന ( 1) മുഖേന 
ഉത്തരവാകുകയും തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ “ സി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 1-2- 2012 - ൽ ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും 
ചെയ്യുകയുണ്ടായി. 


- സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയായതായും സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നും സൂചന ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ അപേക്ഷ നൽകുകയും ആയത് തൊടുപുഴ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) സൂചന ( 3) പ്രകാരം ശുപാർശ ചെയ്ത സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേ ഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ച് 
ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. സംഘത്തിൽ നിലവിൽ ആസ്തി ബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽക്കുന്നില്ല . 


മേൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന 
അധികാരം ഉപയോഗിച്ച് ഐ . 205 -ാം നമ്പർ ഇളംദേശം ബ്ളോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


-- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനു ശാസിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


ഇളംദേശം ബ്ളോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 205 

ലിക്വിഡേറ്ററുടെ നടപടിക്രമത്തിന്റെ പകർപ്പ് 


നമ്പർ സി . 883 / 2008. 


2014 മേയ് 16. 


വിഷയം : - സമാപ്തീകരണം ഇളംദേശം ബ്ളോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 205 - 

സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് (74 ) പ്രകാരം റദുചെയ്യുന്നതിന് ശുപാർശ 
ചെയ്യുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 12 -4 - 2011- ലെ എസ്. സി . റ്റി . എം . 7416 / 08 -ാം നമ്പർ 

ഉത്തരവ്. 
ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 21- 3- 2014 തീയതിയിലെ എ . ഇ .എൽ. 3888 / 13 -ാം 

നമ്പർ ഉത്തരവ്. 
(3) ലിക്വിഡേറ്ററുടെ 14 - 5 -2014 തീയതിയിലെ 111 -ാം നമ്പർ തീരുമാനം. 


ക്ലിപ്തം നമ്പർ ഐ . 205 - ഇളം ദേ ശം ബ്ളോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
സി യൂണിറ്റ് ഇൻസ്പെക്ടറെ സൂചന പ്രകാരം നിയമിച്ച് ഉത്തരവാകുകയും 1- 2 -2012 - ൽ ചാർജ്ജ്എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 
ലിക്വിഡേറ്റർ ചാർജ്ജ് എടുക്കുമ്പോൾ സംഘത്തിന്റെ യാതൊരുവിധ കണക്കുപുസ്തകങ്ങളും രേഖകളും ലഭ്യമായിരുന്നില്ല . തുടർന്ന് 
സംഘത്തിനെതിരായും അനുകൂലമായും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് 2 മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടുള്ള ക്ലെയിം 
നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആരിൽനിന്നും ക്ലെയിം ലഭ്യമായിട്ടില്ല . സംഘത്തിന്റെ 
രേഖകൾ യാതൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അവസാനത്തേതെന്ന് ആഡിറ്റ് ആഫീസ് രേഖകളിൽനിന്നും ബോദ്ധ്യപ്പെട്ട 
30- 6-1989 - ലെ ആഡിറ്റ് സർട്ടിഫിക്കറ്റിനെ ആധാരമാക്കിയാണ് സംഘത്തിന്റെ കണക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ലിക്വിഡേറ്റർ ചാർജ്ജ് 
എടുത്ത തീയതിയിലെ കടധനപതിക താഴെ ചേർത്ത പ്രകാരമാണ്. 

250 


16th SEPT. 2014] 


CO -OPERATIVE DEPARTMENT 


177 


ബാക്കിപത്രം (1-2-2012 ) 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


ഇനം 


തുക 


ഇനം 


തുക 


ഓഹരി 


2510 .00 


24.00 


50 . 00 


280 .00 


സംഘത്തിൽ നിന്നും കൊടുക്കേണ്ടവ 
മുന്നാണ്ടത്തെ വീതിക്കാത്ത ലാഭം 


സംഘത്തിന് വരേണ്ടവ 
ബാങ്ക് നിക്ഷേപം 
ജില്ലാ ബാങ്ക് ഓഹരി 
അറ്റനഷ്ടം 


156 . 20 


100. 00 


2312 .20 


ആകെ 


2716,20 


ആകെ 


2716 . 20 


സംഘത്തിന്റെ പേരിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് കാളിയാർ ബാഞ്ചിൽ ഉണ്ടായിരുന്ന ബാക്കി നില്പ് തുക 
ലിക്വിഡേറ്ററുടെ പേരിൽ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് തൊടുപുഴ മെയിൻ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ച് അതിലേക്ക് 
വകമാറ്റുകയുണ്ടായി. നിയമ പ്രകാരമുള്ള ലിക്വിഡേഷൻ ചാർജ്ജ്- 55 ട്രഷറി അക്കൗണ്ടിലും കോമൺ ലിക്വിഡേഷൻ ഫണ്ട്- 18 
ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് തൊടുപുഴ മെയിൻ ശാഖയിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 


ബാധ്യതകൾ തിരിച്ച് കൊടുക്കുവാൻ മതിയായ ആസ്തികൾ പിരിച്ചെടുക്കുവാനുള്ള ലിക്വിഡേറ്ററുടെ ശ്രമങ്ങളെല്ലാം 
വിഫലമായതിനാൽ കൊടുത്തു തീർക്കുവാൻ സാധിക്കാത്ത ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും പിരിച്ചെടുക്കുവാൻ സാധിക്കാത്ത 
ആസ്തികൾ എഴുതി തള്ളുന്നതിനും ബാങ്ക് നിക്ഷേപയിനത്തിൽ മിച്ചമുള്ള 295 കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൽ അടയ്ക്ക 
ന്നതിനും അനുമതി ലഭിക്കുന്നതിനായി ജോയിന്റ് രജിസ്ട്രാറോട് അപേക്ഷിക്കുന്നതിനും ലിക്വിഡേറ്റർ തീരുമാനമെടുക്കുകയും ചെയ്തു . 
ലിക്വിഡേഷന്റെ ഭാഗമായുള്ള സംഘത്തിന്റെ കണക്കുകൾ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ . ഇ .എൽ. 
ആഡിറ്റർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ 14 - 5- 2014 വരെയുള്ള വരവ്-ചെലവ് കണക്ക് ചുവടെ ചേർക്കുന്നു. 


വരവ്-ചെലവ് കണക്ക് 1- 2 - 2012 മുതൽ 14 - 5 - 2014 വരെ 


വരവ് 


ചെലവ് 


ഇനം 


തുക 


ഇനം 


തുക 


തൻചെലവ് ( ഫോളിയോ ചാർജ്ജ്) 


12 . 00 


എസ്. ബി . അക്കൗണ്ട് 

280.00 
ഐ . ഡി . സി . ബി . കാളിയാർ ബ്രാഞ്ച് 
എസ്. ബി . അക്കൗണ്ട് ഐ . ഡി . സി. ബി . 85 . 00 
തൊടുപുഴ മെയിൻ ബ്രാഞ്ച് 
ജില്ലാ ബാങ്ക് ഓഹരി പിൻവലിച്ചത് 100.00 
ലിക്വിഡേറ്ററുടെ എസ്. ബി. അക്കൗണ്ട് 295 .00 
അവസാനിപ്പിച്ചത് 


എസ്. ബി . അക്കൗണ്ട്, ഐ . ഡി. സി. ബി . 380.00 
തൊടുപുഴ മെയിൻ ബ്രാഞ്ച് 
ലിക്വിഡേഷൻ ചാർജ്ജ് 

55.00 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 

18 . 00 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 

283 . 00 
ഫോളിയോ ചാർജ്ജ് 

12 .00 


ആകെ 


760 . 00 


ആകെ 


760 . 00 


സംഘത്തിന്റെ അഡ്മിഷൻ രജിസ്റ്റർ ലഭ്യമല്ലാത്തതിനാൽ അവസാന പൊതുയോഗം വിളിച്ചുചേർക്കുവാൻ ലിക്വിഡേറ്റർക്ക് 
സാധിക്കാതെ വന്നിട്ടുള്ളതാണ്. 


-- തുടർന്ന് കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ 
സ്വീകരിക്കുന്നതിന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മുഖേന ജോയിന്റ് രജിസ്ട്രാറോട് അപേക്ഷിക്കുന്നതിന് 14 -5 - 2014 -ാം തീയതി 
യിൽ ലിക്വിഡേറ്റർ തീരുമാനിച്ചിട്ടുണ്ട്. 


14 - 5 - 2014. തീയതിയിലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


ഇനം 


ഇനം 


ഇല്ല 


ഇല്ല . 


മേൽ സാഹചര്യത്തിൽ താഴെ ചേർത്ത പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


178 


KERALA GAZETTE 


[PART III 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ ഐ . 205 ഇളംദേശം ബ്ലോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററായ എന്നിൽ അർപ്പി 
തമായ അധികാരം ഉപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73 ( 3 ) പ്രകാരം മേൽ സംഘത്തിന്റെ പ്രവർത്തനം 
അവസാനിപ്പിക്കുന്നതിന് സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ഇടുക്കി ജില്ലാ 
സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറോട് ശുപാർശ ചെയ്യുന്നതിന് തീരുമാനിച്ചു . 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
ഇടുക്കി, പൈനാവ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


ക്ലിപ്തം നമ്പർ ഐ . 205 -ാം നമ്പർ ഇളംദേശം ബ്ളോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ 

ലിക്വിഡേറ്ററുടെ നടപടിക്രമം 
തീരുമാനം നമ്പർ 111 , തീയതി 14 - 5 - 2014 


ഐ . 205 -ാം നമ്പർ ഇളംദേശം ബ്ലോക്ക് തയ്യൽ തൊഴിലാളി സഹകരണ സംഘം പ്രവർത്തനം സമാപീകരിച്ചതിനാൽ കേരള 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന നടപടിക്രമം സ്വീകരിക്കുന്നതിന് തൊടുപുഴ അസിസ്റ്റന്റ് രജി 
സ്ട്രാർ ( ജനറൽ) മുഖേന സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) അവർകളോട് അപേക്ഷിക്കുന്നതിന് തീരുമാനിച്ചു . 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
- ഇളംദേശം ബ്ലോക്ക് തയ്യൽ തൊഴിലാളി 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 205/ 

- സി യൂണിറ്റ് ഇൻസ്പെക്ടർ, 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസ്, 

തൊടുപുഴ. 


വല 


ക 


നട 


- മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ നടപടികൾ 

[ ഹാജർ : ശ്രീ . വി. അബ്ദുൾ നാസർ, ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)] 
നമ്പർ AEL - 3221/ 12 / K .Dis. 

2013 ഡിസംബർ 3. 


വിഷയം: - സമാപ് തീ ക രണം - കുറ്റിപ്പുറം കെ .എസ്. ഡി . സി . എംപ്ലോയീസ് കഡിറ്റ് സഹ ക രണ സംഘം 

ക്ലിപ്തം നമ്പർ 402 - രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് 


പരാമർശം - (1) ഈ ആഫീസിലെ 16 - 4 - 2012 - ലെ എച്ച്. എം . സി . 6211/ 09 നമ്പർ ഉത്തരവ്. 

- (2) ഈ ആഫീസിലെ 30- 5 - 2013- ലെ ഇതേ നമ്പർ ഉത്തരവ്. 
(3) സംഘം ലിക്വിഡേറ്ററുടെ 30 - 5- 2013 - ലെ 2 -ാം നമ്പർ തീരുമാനം. 
(4 ) തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 30 - 5- 2013 - ലെ എച്ച്. 8213 / 11 -ാം നമ്പർ കത്ത്. 


കുറ്റിപ്പുറം കെ .എസ്. ഡി. സി . എംപ്ലോയീസ് ക്രഡിറ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം. 402 - ന്റെ പ്രവർത്തനങ്ങൾ 
സഹകരണനിയമം വകുപ്പ് 71 (2) പ്രകാരം സമാപ്തീകരിക്കുന്നതിന് പരാമർശം (1) പ്രകാരം ഉത്തരവാകുകയും തിരൂർ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ കുറ്റിപ്പുറം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. 
ലിക്വിഡേറ്റർ 30- 7- 2012 - ന് ചാർജ്ജ് എടുത്ത് സമാപീകരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 

- കുറ്റിപ്പുറം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കേരള സോഫ്റ്റ്സ് ആന്റ് ഡിറ്റർജന്റ് സ് കെമിക്കൽ എന്ന സ്ഥാപനം 
അടച്ചുപൂട്ടുകയും സ്ഥാപനത്തിലെ ജീവനക്കാർ വളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി പിരിഞ്ഞുപോകുകയും ചെയ്തതിനാൽ സംഘം 
ആഫീസോ, റെക്കാർഡുകളോകണ്ടെത്താൻ സാധിച്ചിട്ടില്ല . കെ .എസ്. ഡി . സി . എന്ന സ്ഥാപനം ഇല്ലാതാകുകയും സംഘത്തിന്റെ 
പ്രവർത്തന പരിധി ഇല്ലാതാകുകയും അംഗങ്ങളെല്ലാം തന്നെ പ്രദേശത്തുനിന്നും താമസം മാറ്റുകയും ചെയ്ത സാഹചര്യത്തിൽ 
സംഘം കണക്കുകൾ വീണ്ടെടുക്കുവാൻ കഴിയാത്തവിധം നഷ്ടപ്പെട്ടിട്ടുള്ളതിനാൽ 2000 - 2001- ലെ ആഡിറ്റ് നോട്ട് പ്രകാരമാണ് 
കണക്കുകൾ തയ്യാറാക്കിയത് എന്ന് സംഘം ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ 
ബാക്കിപത്രം താഴെ പറയും പ്രകാരമാണ്. 


252 


16th SEPT. 2014] 


CO -OPERATIVE DEPARTMENT 


179 


ബാദ്ധ്യത 


തുക 


ആസ്തി. 


തുക 


14 , 225. 00 


20 . 85 


10 ,000. 00 


766.90 


| 10 . 00 


100.00 


1068.51 


45. 00 


കാഷ് ഇൻ ഹാൻഡ് 
കാഷ് ഇൻ ബാങ്ക് 
മറ്റ് സൊസൈറ്റിയിലെ ഷെയർ 
കിട്ടാനുള്ള പലിശ 
വായ്പ 
ഫർണിച്ചർ 
സംഘത്തിന് കിട്ടാനുള്ളവ 
അറ്റ് നഷ്ടം 


145.75 


100.00 


170 . 00 


ഷെയർ " എ ക്ലാസ്സ് 
ഷെയർ " ബി ക്ലാസ്സ് 
നിക്ഷേപം 
റിസ്ക് ഫണ്ട് ഇൻവെസ്റ്റഡ് 
തേയ്മാന ഫണ്ട് 
കിട്ടാനുള്ള മുതലിനുള്ള കരുതൽ 
ജില്ലാ ബാങ്ക് ഷെയർ കരുതൽ 
ഓവർ ഡ്യൂ ഇന്ററസ്റ്റിനുള്ള കരുതൽ 
വിദ്യാഭ്യാസ ഫണ്ട് 
സിൽബന്തി ചെലവും തൻചെലവും 
സംഘത്തിൽനിന്ന് കൊടുക്കാനുള്ളവ 
വിഭജിക്കുവാൻ ബാക്കിയുള്ള ലാഭം 


145.75 


100.00 


170. 00 


45. 00 


35, 058 .50 


228. 03 


1, 157. 00 


3 ,435. 65 


5 , 822 . 06 


ആകെ 


36 , 407 . 00 


ആ 


കെ 


36 , 407 . 00 


സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി സംഘത്തിന് ഈടാക്കാനാവുന്ന ആസ്തികൾ പിരിച്ചെടുക്കുകയും കൊടുത്തു 
തീർക്കാവുന്നവ കൊടുത്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഓഹരി ഇനത്തിൽ ആഫീസ് രജിസ്റ്റർ പ്രകാരം ബാക്കി 
നിൽപ്പുള്ളതായി കാണുന്നില്ല എന്ന് ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ലിക്വിഡേറ്റർ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടും പിരിച്ചെടുക്കുന്നതിനും കൊടുത്തു തീർക്കുന്നതിനും സാധിക്കാത്ത 
ആസ്തി ബാധ്യതകൾ ഈ ആഫീസിലെ പരാമർശം (2 ) ഉത്തരവ് പ്രകാരം എഴുതിതള്ളിയും കണ്ടുകെട്ടിയും ഉത്തരവായിട്ടുണ്ട്. 
ആസ്തി ബാധ്യതകൾ താഴെപറയും പ്രകാരം എഴുതി തള്ളിയും കണ്ടുകെട്ടിയും സംഘത്തിന്റെ ബാക്കിപത്രം ശൂന്യമാക്കിയിട്ടുണ്ട്. 


ബാദ്ധ്യത 


ആസ്തി 


എഴുതി 


തുക 


- കണ്ടു 
കെട്ടിയ ബാക്കി 
തുക 


തുക 


തള്ളിയ ബാക്കി 
തുക 


14 ,225.00 


14 ,225.00 


20. 85 


കാഷ് ഇൻ ഹാൻഡ് 

20.85 
മറ്റ് സൊസൈറ്റിയിലെ ഷെയർ 100.00 


10, 000.00 


10, 000. 00 


100 .00 


ഷെയർ " എ ക്ലാസ്സ് 
ഷെയർ " ബി ക്ലാസ്സ് 
നിക്ഷേപം 
റിസ്ക് ഫണ്ട് ഇൻവെസ്റ്റഡ് 
തേയ്മാന ഫണ്ട് 


10 . 00 


10 . 00 


വായ്ക്ക 


100 . 00 


100. 00 


1068 . 51 


1068.51 


45 .00 


45 . 00 


145 .75 


145 .75 


കിട്ടാനുള്ള പലിശ 
ഫർണിച്ചർ 
സംഘത്തിന് കിട്ടാനുള്ളവ 


145 .75 


145 . 75 


കിട്ടാനുള്ള മുതലിനുള്ള 


170 .00 


- 170. 00 


170.00 


| 170.00 


കരുതൽ 


100 . 00 


100 . 00 


അറ്റ് നഷ്ടം 


35,058 . 50 


35 ,058. 50 


45.00 


45 . 00 


ജില്ലാ ബാങ്ക് ഷെയർ 
- കരുതൽ 
ഓവർ ഡ്യൂ ഇന്ററസ്റ്റിനുള്ള 
- കരുതൽ 
വിദ്യാഭ്യാസ ഫണ്ട് 
സിൽബന്തി ചെലവും 
തൻചെലവും 
സംഘത്തിൽനിന്ന് 
കൊടുക്കാനുള്ളവ 


228 . 03 


228.03 


1, 157 .00 


1,157. 00 


3, 435 . 65 


3 , 435 . 65 


വിഭജിക്കുവാൻ ബാക്കിയുള്ള 5, 822.06 5,822 .06 
ലാഭം 

ആ കെ 36, 407 . 00 36 , 407 .00 


ആ 


ആകെ 36,407.00 36,407.00 


കെ 


36 , 407 . 00 


36, 407 . 00 


.. 


253 


180 


KERALA GAZETTE 


[PART III 


- ലിക്വിഡേറ്ററുടെ ചുമതലയിലായിരുന്ന കാലത്ത് സംഘംവക വരവ് ചെലവുകൾ ഒന്നും ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. അവസാന ബാക്കിപത്രം ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ ആഡിറ്റ് ചെയ്ത് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. 

- കേരള സഹകരണ നിയമം വകുപ്പ് 73 അനുശാസിക്കുംവിധം സംഘം ലിക്വിഡേറ്റർ അന്തിമ സമാപ്തീകരണ നടപടികൾ 
പൂർത്തിയാക്കുകയും സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് പരാമർശം (3) പ്രകാരം തീരുമാനമെടുക്കുകയും ആയത് 
തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്ത് പരാമർശം (4 ) പ്രകാരം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു . മേൽ 
സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


കുറ്റിപ്പുറം കേരള സോഫ്റ്റ് ആന്റ് ഡിറ്റർജന്റ് കെമിക്കൽ എംപ്ലോയീസ് കഡിറ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എം . 402 - ന്റെ അന്തിമ സമാപീകരണം പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 
74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . കേരള സഹകരണ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള സംഘത്തിന്റെ 
അവകാശങ്ങൾ നിന്നുപോയതായും ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ, സംഘത്തിന്റെ റെക്കോർഡുകൾ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും 
മേൽ കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
മലപ്പുറം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ( ജനറൽ) നടപടിക്രമം 

[ ഹാജർ : ശ്രീ . വി . അബ്ദുൾ നാസർ, ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 


നമ്പർ എസ് . സി. ടി .- 6484/ 2011. 


2014 ജൂ 


ലൈ 19. 


വിഷയം : - ഇരിങ്ങാവൂർ പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി . 1982 - ലിക്വിഡേറ്ററെ മാറ്റി 

നിയമിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം: - (1) ഈ ആഫീസിലെ 22- 1- 2014 -ാം തീയതിയിലെ ഇതേ നമ്പർ ഉത്തരവ്. 

- (2) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തിരൂർ- ന്റെ 18 - 6- 2014- ലെ ഡി. 1158 /14 -ാം നമ്പർ കത്ത്. 


ഇരിങ്ങാവൂർ പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി. 1982 - ന്റെ ലിക്വിഡേറ്ററായി തിരൂർ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ തിരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ച് ഉത്തരവായിരുന്നു . എന്നാൽ തിരൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടർ നിലവിൽ 4 സംഘങ്ങളുടെ ലിക്വിഡേറ്റർ ആയതിനാലും ധാരാളം ജോലിഭാരം ഉള്ളതിനാലും ടിയാനെ ലിക്വിഡേറ്റർ 
സ്ഥാനത്തു നിന്നും മാറ്റി താനൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ഇരിങ്ങാവൂർ പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിക്കണമെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ പരാമർശം (2 ) പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു . റിപ്പോർട്ട് ചെയ്ത 
വസ്തുതകളും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശയും പരിഗണിച്ച് താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


1969 - ലെ കേരള സഹകരണസംഘം നിയമം വകുപ്പ് 71(1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് 
ഇരിങ്ങാവൂർ പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി . 1982 - ൽ ലിക്വിഡേറ്ററായി പരാമർശം (1) പ്രകാരം 
നിയമിതനായ തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ തിരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ തൽസ്ഥാനത്തുനിന്നും മാറ്റി 
മേൽ ആഫീസിലെതന്നെ താനൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
മലപ്പുറം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


- 


254 


